Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


C ) 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


സമ 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ആഗസ്റ്റ് 3 
3rd August 2021 
1196 കർക്കടകം 18 
18th Karkadakam 1196 


നമ്പർ 


} 31 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ശാവണം 12 
12th Sravana 1943 


PART III 
Notifications by Heads of Departments 
Agriculture Development and Farmers ' 

Welfare Department 


ദർഘാസ് ലേലപ്പരസ്യം 


നമ്പർ എ.ഇ. ( 3 ) 556 , 2014 , 


2021 

ജൂലെ 9 . 


കൃ ഷി 


കേ രള ഗവർണ്ണർക്കു വേണ്ടി കൊല്ലം 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ , കൃഷി വകുപ്പിന്റെ 
1995 മോഡൽ മഹീന്ദ്ര ജീപ്പ് ( മോഡൽ നമ്പർ CL500DI ) 
രജിസ്ട്രേഷൻ നമ്പർ KL - 01 - F - 8340 ( കൊല്ലം പിൻസിപ്പൽ 
കൃഷി ആഫീസറുടെ വാഹനം ) പരസ്യമായി ലേലം ദർഘാസ് 
വ്യവ സ്ഥ യിൽ 

വിൽ പന 

നട ത്തു ന്ന തിന് നോട്ടീസ് 
പരസ്യപ്പെടുത്തുന്നു . 


മുൻപായി സമർപ്പി ക്കേ ണ്ട താ ണ് . ക വ റിനു മുക ളിൽ 
" KL - 01 - F - 8340 ജീപ്പ് വിൽപനയ്ക്കുള്ള ദർഘാസ് ' എന്ന് 
രേഖപ്പെടുത്തിയിരിക്കണം ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേല 
ദിവസം 2.30 മണിക്ക് മുമ്പായി നിരതദ്രവ്യം അടച്ച് പേര് 
രജിസ്റ്റർ ചെയ്യേണ്ടതാണ് . പരസ്യലേലം 3 മണിക്ക് നടത്തുകയും 
അതിനുശേഷം ദർഘാസ് തുറക്കുന്നതുമാണ് . 

ദർഘാ സിലോ ലേലത്തിലോ ഏറ്റവും ഉയർന്ന തുക 
രേഖപ്പെടുത്തിയ വ്യക്തി , തുക യുടെ 1/3 അപ്പോൾ തന്നെ 
അട യ് ക്കേ ണ്ട താണ് . ലേലം ഉറപ്പിച്ച് ഉത്തരവ് കിട്ടി 10 
ദിവ സ ത്തി നകം ബാക്കി തു ക യും ആകെ തുക യു ടെ 
ജി . എസ് . റ്റി . അടച്ച രസീതും ഹാജരാക്കി വാഹനം 
കൈപ്പറ്റേണ്ടതാണ് . 

സാധാരണ സർക്കാർ ലേലം / ക്വട്ടേഷനുകൾക്കുള്ള എല്ലാ 
നിബ ന്ധ ന കളും ഇതിനും ബാധ ക മാ ണ് . കൂടു തൽ 
വിവരങ്ങൾക്ക് ടി ആഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് . 
( ഫോൺ നമ്പർ : 0474 795434 ) 

ന ട പ ടി ക ളിൽ പങ്കെ ടു ക്കു ന്ന വർ കോവിഡ് 
മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കേണ്ടതാണ് . 


ലേലത്തീയതി 


-2-9-2021 , 3 മണി . 


ലേല 


സ്ഥലം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ( കൃഷി ) 

ആഫീസ് , കാവനാട് പി . ഒ . , കൊല്ലം -691 013 . 
അടങ്കൽ തുക ? 35,000 . 
നിരതദ്രവ്യം- X 5,000 . 
ലേല വസ്ത- KL - 01 - F - 8340 1995 മോഡൽ മഹീന്ദ്ര ജീപ്പ് . 

ദർഘാസ് സമർപ്പിക്കുവാൻ താൽപ്പര്യമുള്ള വർ വെള്ള 
കടലാസ്സിൽ തയ്യാറാക്കിയ ദർഘാസ് , നിരതദ്രവ്യം ഡിമാന്റ് 
ഡ്രാഫ്റ്റ് ആയി ഉള്ളടക്കം ചെയ്ത് കവർ 2-9-2021 , 2 മണിക്ക് 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം , 
കാവനാട് . 


( ഒപ്പ് ) 

അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 

( കൃഷി ) . 


Gaz . No. 31 / 2021 / DTP ( Agriculture ) . 


19 


40 


KERALA GAZETTE 


[ PART III 


ദർഘാസ് പരസ്യം 


( 1 ) 


നമ്പർ ബി -172 { 2021 . 


2021 ജൂലൈ 14 . 


" ജെ , സി , ബി , വർക്ക് ' എന്ന് വ്യക്തമായി എഴുതിയിരിക്കേണ്ടതും 
അപേക്ഷകന്റെ പൂർണ്ണമേൽവിലാസം രേഖപ്പെടുത്തേണ്ടതുമാണ് . 
അന്നേ ദിവസം ഉച്ചക്ക് 2.30 മണിക്ക് ടെൻഡർ സമർപ്പിച്ചിട്ടുള്ള 
സന്നിഹിതരായിരിക്കുന്ന വ്യക്തികളുടെ സാന്നിദ്ധ്യത്തിൽ 
തുറന്നു പരി ശോ ധി ക്കു ന്നതും 

മല ധി കാ രി ക ളു ടെ 
അംഗീ കാ ര ത്തിനു വിധ യ മ  ാ യി 

കൂ റ ഞ്ഞ തു ക 
രേഖപ്പെടുത്തിയിരിക്കുന്ന വ്യക്തിക്ക് താൽക്കാലികമായി 
ഉറപ്പിക്കു ന്ന തു മാ ണ് . നിര ത ദ വ്യ മായി { 10,000 ഫാം 
ഓഫീസിൽ അടയ്ക്കേണ്ടതാണ് . ടെൻഡർ അംഗീകരിച്ചതായി 
ഫാം ഓഫീസിൽ നിന്നും വിവരം ലഭിച്ചാലുടൻ തന്നെ 
കരാറുകാ രൻ ഈ ഓഫീസിൽ നിന്നും ആവശ്യ പ്പെടുന്ന 
മുറയ്ക്ക് ജെ , സി , ബി , വർക്ക് ചെയ്യേണ്ടതാണ് . ടെൻഡർ 
ഉറപ്പിക്കുന്നയാൾ നിരതദ്രവ്യമായി ഫാം സൂപ്രണ്ട് , ജില്ലാ 
കൃഷി തോട്ടം , കോഴാ എന്ന പേരിൽ കുറ വി ല ങ്ങാട് 
എസ് , ബി , ഐ . - ൽ മാറാവുന്ന * 10,000 ( പതിനായിരം രൂപ ) 
ഡിമാന്റ് ഡാഫ് അന്നേ ദിവസം സമർപ്പിക്കേണ്ട താ ണ് . 
31-3-2022 വരെ ടി നിരക്കിൽ ജെ . സി . ബി . വർക്കുകൾ 
ഈ ത നി ര ക്കിൽ 

ച യ്യ ന്ന തി ന് 

ക ര  ാ റ ക  ാ ര ൻ 
ബാദ്ധ്യസ്ഥനായിരിക്കും . കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി 
നേരിട്ട് ബന്ധപ്പെടുക , 
അടങ്കൽ തുക 

₹ 4,00,000 . 


ചുവടെ പ്രതിപാദിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി 
2021-22 വർഷത്തിൽ കോഴായിലുള്ള കോട്ടയം ജില്ലാ കൃഷി 
തോട്ടത്തിൽ പോളിത്തീൻ ഷീറ്റ് നൽകുന്നതിന് തയ്യാറുള്ള 
വ്യക്തികളിൽ സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച ടെൻഡർ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

പൂരിപ്പിച്ച ടെൻഡർ ഫാം സൂപ്രണ്ട് , ജില്ലാ കൃഷിത്തോട്ടം , 
കോഴാ എന്ന പൂർണ്ണ മേൽവിലാസം എഴുതിയ ലക്കോട്ടിൽ 
അടക്കം ചെയ്ത് 13-8-2021 , 10.30 മണി വരെ സ്വീകരിക്കുന്നതാണ് . 
ടെൻഡർ ഫോമിന്റെ വില ? 500 ( നികുതി പുറമെ ) ഒരു 
കിലോക്ക് നികുതി ഉൾപ്പെടെയുള്ള വിലയാണ് ടെൻഡർ 
രേഖപ്പെടുത്തേണ്ടത് . ലക്കോട്ടിനു മുകളിൽ " പോളിത്തീൻ ഷീറ്റ് 
എന്ന് വ്യക്തമായി എഴുതിയിരിക്കേണ്ടതും അപേക്ഷകന്റെ 
പൂർണ്ണ മേൽ വിലാസം രേഖപ്പെടു ത്തേണ്ട തു മാണ് . അന്നേ 
ദിവസം ഉച്ചക്ക് 11 മണിക്ക് ടെൻഡർ സമർപ്പിച്ചിട്ടുള്ള 
സന്നിഹിത രായിരിക്കുന്ന വ്യക്തികളുടെ സാന്നിദ്ധ്യത്തിൽ 
തുറന്നു പരി ശോ ധി ക്കു ന്ന തും 

മല ധി കാ രി ക ളു ടെ 
അം ഗീ കാ ര ത്തിനു വ ന ധ യ മ  ാ യി 

കു റ ഞ്ഞ തു ക 
രേഖപ്പെടുത്തിയിരിക്കുന്ന വ്യക്തിക്ക് താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതുമാണ് . നിരതദ്രവ്യമായി ? 6,250 ഫാം ഓഫീസിൽ 
അടയ്ക്കേ ണ്ട താ ണ് . ടെൻഡർ അംഗീ ക രിച്ച തായി ഫാം 
ഓഫീസിൽ നിന്നും വിവരം ലഭിച്ചാലുടൻതന്നെ കരാറുകാരൻ 
ഈ ഓഫീസിൽ നിന്നും ആവശ്യപ്പെടുന്ന അളവിലും മുറയ്ക്ക് 
പോളിത്തീൻ ഷീറ്റ് പറയുന്ന സ്ഥലത്ത് സ്വന്തം ചെലവിൽ 
ഇറക്കി തരേണ്ടതാണ് . ടെൻഡർ ഉറപ്പിക്കുന്നയാൾ നിരതദ്രവ്യ 
മായി ഫാം സൂപ്രണ്ട് , ജില്ലാ കൃഷിത്തോട്ടം , കോഴാ എന്ന 
പേരിൽ കുറ വില ങ്ങാട് എസ് . ബി . ഐ . - ൽ മാറാ വുന്ന 
? 6,250 ( ആറായിരത്തി ഇരുനൂറ്റി അൻപത് രൂപ ) ഡിമാന്റ് 
( ഡാഫ്റ്റ് അന്നേ ദിവസം സമർപ്പിക്കേണ്ടതാണ് . 31-3-2022 
വരെ ടി നിരക്കിൽ പോളിത്തീൻ ഷീറ്റ് നൽകുന്ന തിന് 
കരാറുകാരൻ ബാദ്ധ്യസ്ഥനായിരിക്കും ആവശ്യമെങ്കിൽ കൂടുതൽ 
പോളീ ത്തീൻ ഷീറ്റ് ഇതേ നിര ക്കിൽ നൽകു ന്ന തിന് 
ബാദ്ധ്യസ്ഥനായിരിക്കും . കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി 
നേരിട്ട് ബന്ധപ്പെടുക . 

അടങ്കൽ തുക ? 2,50,000 . 


മറ്റെല്ലാ സർക്കാർ ക്വട്ടേഷൻ ടെൻഡർ നിബന്ധനകളും 
ഇതിനു ബാധകമായിരിക്കും . 


( 3 ) 


നമ്പർ ബി -172 2021 . 

2021 ജൂലൈ 14 . 
ചുവടെ പ്രതിപാദിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി 
2021 - 22 വർഷ ത്തിൽ കോഴായിലുള്ള കോട്ടയം ജില്ലാ 
കൃഷി തോട്ടത്തിൽ പോളിത്തീൻ കവർ നൽകു ന്ന തിന് 
തയ്യാറുള്ള വ്യക്തികളിൽ സ്ഥാപനങ്ങളിൽ നിന്നും മുദ്ര വച്ച് 
ടെൻഡർ ക്ഷണിച്ചുകൊള്ളുന്നു . 


പോളിത്തീൻ കവർ 6 " x 8 " 


പോളിത്തീൻ കവർ 6 " x 4 " 


പോളിത്തീൻ കവർ 6 " x 6 " 


പോളിത്തീൻ കവർ 4 " x 4 " 


ഫോൺ : 


9383470721 . 


മറ്റെല്ലാ സർക്കാർ ക്വട്ടേഷൻ ടെൻഡർ നിബന്ധനകളും 
ഇതിനു ബാധകമായിരിക്കും . 


( 2 ) 


അ 8 ന്ന 


നമ്പർ ബി -1721 2021 . 

2021 ജൂലൈ 14 . 
ചുവടെ പ്രതിപാദിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി 
2021 - 22 വർ ഷ ത്തിൽ കോഴായിലുള്ള കോട്ടയം ജില്ലാ 
കൃഷിത്തോട്ടത്തിൽ ജെ . സി . ബി . വർക്കുകൾ ചെയ്യുന്നതിന് 
തയ്യാറുള്ള വ്യക്തികളിൽ സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച 
ടെൻഡർ ക്ഷണിച്ചുകൊള്ളുന്നു . 


പൂരിപ്പിച്ച ടെൻഡർ ഫാം സൂപ്രണ്ട് , ജില്ലാ കൃഷിത്തോട്ടം , 
കോഴാ എന്ന പൂർണ്ണ മേൽവിലാസം എഴുതിയ ലക്കോട്ടിൽ 
അടക്കം ചെയ്ത് 18-8-2021 , 10.30 മണിവരെ സ്വീകരിക്കുന്നതാണ് . 
ടെൻഡർ ഫോമിന്റെ വില ? 600 ( നികുതി പുറമെ ) ഒരു 
കിലോക്ക് നികുതി ഉൾപ്പെടെയുള്ള വിലയാണ് ടെൻഡർ 
രേഖപ്പെടുത്തേണ്ടത് . ലക്കോട്ടിനു മുകളിൽ " പോളിത്തീൻ കവർ ' 
എന്ന് വ്യക്തമായി എഴുതിയിരിക്കേണ്ടതും അപേക്ഷകന്റെ പൂർണ്ണ 
മേൽ വിലാ സം രേഖ പ്പെടു ത്ത ണ്ട തു മാ ണ് . 
ദിവസം ഉച്ചക്ക് 11 മണിക്ക് ടെൻഡർ സമർപ്പിച്ചിട്ടുള്ള 
സന്നിഹിതരായിരിക്കുന്ന വ്യക്തികളുടെ സാന്നിദ്ധ്യത്തിൽ 
തുറന്നു പരി ശോ ധി ക്കു ന്നതും 

മല ധി കാ രി ക ളു ടെ 
അ  ം ഗീ കാ ര ത്തിന് വ ധ യ മ  ാ യി 

കു റ ഞ്ഞ തു ക 
രേഖപ്പെടുത്തിയിരിക്കുന്ന വ്യക്തിക്ക് താൽക്കാലികമായി 
ഉറപ്പിക്കു ന്ന തു മാ ണ് . നിര ത ദ വ്യ മായി ? 7,500 ഫാം 
ഓഫീസിൽ അടയ്ക്കേണ്ടതാണ് . ടെൻഡർ അംഗീകരിച്ചതായി 
ഫാം ഓഫീസിൽ നിന്നും വിവരം ലഭിച്ചാലുടൻ തന്നെ 
കരാറുകാരൻ ഈ ഓഫീസിൽ നിന്നും ആവശ്യപ്പെടുന്ന 
അളവിലും മുറയ്ക്ക് പോളിത്തീൻ കവർ പറയുന്ന സ്ഥലത്ത് 

ചെല വിൽ ഇറക്കി തരേ ണ്ട താ ണ് . ടൻ ഡർ 


പൂരിപ്പിച്ച് ടെൻഡർ ഫാം സൂപ്രണ്ട് , ജില്ലാ കൃഷിത്തോട്ടം , 
കോഴാ എന്ന പൂർണ്ണ മേൽവിലാസം എഴുതിയ ലക്കോട്ടിൽ 
അടക്കം ചെയ്ത് 18 -8-2021 , 2 മണിവരെ സ്വീകരിക്കുന്നതാണ് . 
ടെൻഡർ ഫോമിന്റെ വില ? 800 ( നികുതി പുറമെ ) ഒരു 
മണിക്കുറിന് നികു തി ഉൾ പ്പെ ടെ യുള്ള വില യാണ് 
ടെ ൻ ഡർ രേഖ പ്പെ ടു ത്ത ണ്ട ത് . ലക്കോട്ടിനു മുക ളിൽ 


സ്വന്തം 


20 


3rd AUG . 2021 ] 


AGRICULTURE DEVELOPMENT AND FARMERS WELFARE DEPARTMENT 


41 


( 5 ) 


നമ്പർ ബി -172 / 2021 . 


2021 ജൂലൈ 14 . 


ഉറപ്പിക്കുന്നയാൾ നിരതദ്രവ്യമായി ഫാം സൂപ്രണ്ട് , ജില്ലാ 
കൃഷി തോട്ടം , കോഴാ എന്ന പേരിൽ കുറ വി ല ങ്ങാട് 
എസ് . ബി . ഐ . -ൽ മാറാവുന്ന { 7,500 ( ഏ ഴാ യി രത്തി 
അഞ്ഞൂറ് രൂപ ) ഡിമാന്റ് ( ഡാഫ് റ്റ് അന്നേ ദിവസം 
സമർപ്പിക്കേ ണ്ട താ ണ് . 31 - 3 - 2 0 22 വരെ ടി നിര ക്കിൽ 
പോളി ത്തീൻ 

കവർ 

നൽ കു ന്ന തിന് ക രാ റു കാ രൻ 
ബാ ദ്ധ്യ സ്ഥ നാ യി രിക്കും . ആ വ ശ്യ മെ ങ്കിൽ 

കൂ ടു തൽ 
പോളിത്തീൻ കവർ ഇതേ നിരക്കിൽ നൽകു ന്ന തിന് 
ബാദ്ധ്യസ്ഥനായിരിക്കും . കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി 
നേരിട്ട് ബന്ധപ്പെടുക . 

അടങ്കൽ തുക ? 3,00,000 ( മൂന്ന് ലക്ഷം ) . 

മറ്റെല്ലാ സർക്കാർ ക്വട്ടേഷൻ ടെൻഡർ നിബന്ധനകളും 
ഇതിനു ബാധകമായിരിക്കും . 


( 4 ) 


ചാണ ക 0 


നമ്പർ ബി -172 ; 2021 , 


2021 ജൂലൈ 14 . 


2021-22 


ചുവടെ പ്രതിപാദിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി 

വർഷ ത്തിൽ കോഴായിലുള്ള കോട്ടയം ജില്ലാ 
കൃഷിത്തോട്ടത്തിൽ ഫല വൃക്ഷ തെ , കുരുമുളക് തൈകൾ 
എന്നിവയുടെ ഉല്പാദനത്തിന് ആവശ്യമായ 50 ഘന മീറ്റർ 
ആറ്റു മ ണൽ നൽകു ന്ന തിന് തയ്യാ റുള്ള വ്യക്തി ക ളിൽ 
സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച ടെൻഡർ ക്ഷണിച്ചുകൊള്ളുന്നു . 


ചുവടെ പ്രതിപാദിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി 
2021 - 22 വർഷ ത്തിൽ കോഴായിലുള്ള കോട്ടയം ജില്ലാ 
കൃഷിത്തോട്ടത്തിൽ ഫലവൃക്ഷ തെ , കുരുമുളക് തൈകൾ 
എന്നിവയുടെ ഉല്പാദനത്തിന് ആവശ്യമായ 120 ഘന മീറ്റർ 
ഉണക്ക ചാണകം നൽകുന്നതിന് തയ്യാറുള്ള വ്യക്തികളിൽ 
സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച ടെൻഡർ ക്ഷണിച്ചുകൊള്ളുന്നു . 

പൂരിപ്പിച്ച ടെൻഡർ ഫാം സൂപ്രണ്ട് , ജില്ലാ കൃഷിത്തോട്ടം , 
കോഴാ എന്ന പൂർണ്ണ മേൽവിലാസം എഴുതിയ ലക്കോട്ടിൽ 
അടക്കം ചെയ്ത് 16-8-2021 , 10.30 മണി വരെ സ്വീകരിക്കുന്നതാണ് . 
ടെൻഡർ ഫോമിന്റെ വില ? 500 ( നികുതി പുറമെ ) ഒരു 
ഘന മീറ്റർ ചാണകം നിശ്ചിത നികുതി ഉൾപ്പെടെയുള്ള 
വില യാണ് ടെൻഡർ രേഖ പ്പെടു ത്തേ ണ്ട ത് . ലക്കോട്ടിനു 
മുക ളിൽ 

ടൻ ഡർ ' എന്ന് വ്യക്ത മായി 
എഴുതിയിരിക്കേണ്ടതും അപേക്ഷകന്റെ പൂർണ്ണമേൽവിലാസം 
രേഖപ്പെടു ത്ത ണ്ട തു മാ ണ് . അന്നേ ദിവസം 11 മണിക്ക് 
ടെ ൻ ഡർ സമർപ്പിച്ചിട്ടുള്ള സന്നി ഹി ത രാ യി രി ക്കു ന്ന 
വ്യക്തികളുടെ സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധിക്കുന്നതും 
മേല ധികാ രിക ളുടെ അംഗീ കാ ര ത്തിനു വിധേ യ മാ യി 
കു റ ഞ്ഞ തു ക രേഖ പ്പെ ടു ത്തി യി രി ക്കുന്ന വ്യക്തിക്ക് 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ് . നിരതദ്രവ്യമായി 
Y 6,000 ഫാം ഓഫീസിൽ അടയ്ക്കേ ണ്ടതാണ് . ടെൻഡർ 
അംഗീ ക രിച്ച തായി ഫാം ഓഫീസിൽ നിന്നും വിവരം 
ലഭിച്ചാലുടൻ തന്നെ കരാറുകാരൻ ഈ ഓഫീസിൽ നിന്നും 
ആവ ശ്യ പ്പെടുന്ന അളവിലും മുറയ്ക്ക് ഉണക്ക ചാണകം 
ഫാമിൽ പറയുന്ന സ്ഥലത്ത് സ്വന്തം ചെല വിൽ ഇറക്കി 
തരേണ്ടതുമാണ് . ടെൻഡർ ഉറപ്പിക്കുന്നയാൾ നിരതദ്രവ്യമായി 
ഫാം സൂപ്രണ്ട് , ജില്ലാ കൃഷിത്തോട്ടം , കോഴാ എന്ന പേരിൽ 
കുറ വില ങ്ങാട് എസ് . ബി . ഐ . - ൽ മാറാ വുന്ന ? 6,000 
( ആറായിരം രൂപ ) ഡിമാന്റ് ഡാഫ്റ്റ് അന്നേ ദിവസം 
സമർപ്പി ക്കേ ണ്ട താ ണ് . 31 -3 - 2 022 വ ര ടി നിര ക്കിൽ 
ഉണക്ക് 

നൽകു ന്ന തിന് 

ക രാ റു കാ രൻ 
ബാദ്ധ്യ സ്ഥ നാ യി രിക്കും . ആവ ശ്യ മെ ങ്കിൽ കൂടു തൽ 
ഉണക്ക ചാണകം ഇ ത നിര ക്കിൽ നൽകു ന്ന തിന് 
ബാദ്ധ്യസ്ഥനായിരിക്കും . കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി 
നേരിട്ട് ബന്ധപ്പെടുക . 

മറ്റെല്ലാ സർക്കാർ ക്വട്ടേഷൻ ടെൻഡർ നിബന്ധനകളും 
ഇതിനു ബാധകമായിരിക്കും . 


മുക ളിൽ 


ചാണ് ക 


പൂരിപ്പിച്ച ടെൻഡർ ഫാം സൂപ്രണ്ട് , ജില്ലാ കൃഷിത്തോട്ടം , 
കോഴാ എന്ന പൂർണ്ണ മേൽവിലാസം എഴുതിയ ലക്കോട്ടിൽ 
അടക്കം ചെയ്ത് 17 -8-2021 , 2 മണി വരെ സ്വീകരിക്കുന്നതാണ് . 
ടെൻഡർ ഫോമിന്റെ വില ? 500 ( നികുതി പുറമെ ) 50 
ഘന മീറ്റർ ആറ്റുമണൽ നിശ്ചിത നികുതി ഉൾപ്പെടെയുള്ള 
വില യാണ് ടെൻഡർ രേഖപ്പെടു ത്തേ ണ്ട ത് . ലക്കോട്ടിനു 

ആറ്റു മ ണൽ ടെൻഡർ ' എന്ന് വ്യക്ത മായി 
എഴുതിയിരിക്കേണ്ടതും അപേക്ഷകന്റെ പൂർണ്ണമേൽവിലാസം 
രേഖപ്പെടുത്തേണ്ടതുമാണ് . അന്നേ ദിവസം ഉച്ചക്ക് 2.30 മണിക്ക് 
ടെൻ ഡർ സമർപ്പിച്ചിട്ടുള്ള 

സന്നി ഹി ത രാ യി രി ക്കു ന്ന 
വ്യക്തികളുടെ സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധിക്കുന്നതും 
മല ധികാ രി ക ളുടെ അംഗീ കാ ര ത്തിനു വിധേ യ യി 

പ് 
കൂ റ ഞ്ഞ ആ ക രേഖ പ്പെ ടു ത്തി യി രി ക്കുന്ന 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ് . നിരതദ്രവ്യമായി 
Y 7,000 ഫാം ഓഫീസിൽ അടയ്ക്കേണ്ട താ ണ് . ടെൻഡർ 
അംഗീ ക രിച്ച തായി ഫാം ഓഫീസിൽ നിന്നും വിവരം 
ലഭിച്ചാലുടൻ തന്നെ കരാറുകാരൻ ഈ ഓഫീസിൽ നിന്നും 
ആവശ്യപ്പെടുന്ന അളവിലും മുറയ്ക്ക് ആറ്റുമണൽ ഫാമിൽ 
പറയുന്ന സ്ഥലത്ത് സ്വന്തം ചെലവിൽ ഇറക്കി തരേണ്ടതുമാണ് . 
ടെൻഡർ ഉറപ്പിക്കുന്നയാൾ നിരതദ്രവ്യമായി ഫാം സൂപ്രണ്ട് , 
ജില്ലാ കൃഷിത്തോട്ടം , കോഴാ എന്ന പേരിൽ കുറവിലങ്ങാട് 
എസ് . ബി . ഐ . - ൽ മാറാവുന്ന { 7,000 ( ഏഴായിരം രൂപ ) 
ഡിമാന്റ് ( ഡാഫ്റ്റ് അന്നേ ദിവസം സമർപ്പിക്കേണ്ടതാണ് . 

ടി നിര ക്കിൽ 

ആറ്റു മണൽ 
നൽകു ന്ന തിന് കരാ റു കാ രൻ ബാദ്ധ്യ സ്ഥ നാ യി രിക്കും . 
ആവ ശ്യ മെങ്കിൽ കൂടുതൽ ആറ്റു മണൽ ഇതേ നിരക്കിൽ 
നൽകു ന്ന തിന് ബാദ്ധ്യ സ്ഥ നാ യി രിക്കും . കൂടു തൽ 
വിവരങ്ങൾക്ക് ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടുക . 


( 6 ) 


നമ്പർ ബി -17212021 . 


2021 ജൂലൈ 14 , 


31-3-2022 


വ ര 


ചുവടെ പ്രതിപാദിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി 
2021 -22 വർഷ ത്തിൽ കോഴായിലുള്ള കോട്ടയം ജില്ലാ 
കൃഷിത്തോട്ടത്തിൽ ഫലവൃക്ഷ തെ , കുരുമുളക് തൈകൾ 
എന്നിവയുടെ ഉല്പാദനത്തിന് ആവശ്യമായ 100 ഘന മീറ്റർ 
മേൽ മണ്ണ് നൽകു ന്ന തിന് തയ്യാറുള്ള വ്യക്തി ക ളിൽ 
സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച ടെൻഡർ ക്ഷണിച്ചുകൊള്ളുന്നു . 


ഫോൺ നമ്പർ : 9383470721 


പൂരിപ്പിച്ച ടെൻഡർ ഫാം സൂപ്രണ്ട് , ജില്ലാ കൃഷിത്തോട്ടം , 
കോഴാ എന്ന പൂർണ്ണ മേൽവിലാസം എഴുതിയ ലക്കോട്ടിൽ 
അടക്കം ചെയ്ത് 17-8-2021 , 10.30 മണി വരെ സ്വീകരിക്കുന്നതാണ് . 
ടെ ൻ ഡർ ഫോമിന്റെ വില ? 500 ( നികുതി പുറമെ ) 
ഒരു ഘന മീറ്റർ മേൽമണ്ണ് നിശ്ചിത നികുതി ഉൾപ്പെടെയുള്ള 


മറ്റെല്ലാ സർക്കാർ ക്വട്ടേഷൻ ടെൻഡർ നിബന്ധനകളും 
ഇതിനു ബാധകമായിരിക്കും . 


21 


42 


KERALA GAZETTE 


[ PART III 


വ്യക്തിക്ക് 


വില യാണ് ടെൻഡർ രേഖപ്പെടു ത്തേ ണ്ട ത് . ലക്കോട്ടിനു 
മുക ളിൽ “ മേൽ മണ്ണ് ടെൻ ഡർ ' എന്ന് 

വ്യക്ത മായി 
എഴുതിയിരിക്കേണ്ടതും അപേക്ഷകന്റെ പൂർണ്ണമേൽവിലാസം 
രേഖ പ്പെടു ത്തേ ണ്ട തു മാ ണ് . അന്നേ ദിവസം 11 മണിക്ക് 
ടെൻ ഡർ സമർപ്പിച്ചിട്ടുള്ള 

സന്നി ഹി ത രാ യി രി ക്കു ന്ന 
വ്യക്തികളുടെ സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധിക്കുന്നതും 
മേല ധികാ രി ക ളുടെ അംഗീ കാ ര ത്തിനു വിധേ യ മാ യി 
കു റ ഞ്ഞ തു ക രേഖ പ്പെ ടു ത്തി യി രി ക്കുന്ന 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ് . നിര തദവ്യമായി 
? 4,000 ഫാം ഓഫീസിൽ അടയ്ക്കേണ്ട താ ണ് . ടെൻഡർ 
അംഗീ ക രിച്ച തായി ഫാം ഓഫീസിൽ നിന്നും വിവരം 
ലഭിച്ചാലുടൻ തന്നെ കരാറുകാരൻ ഈ ഓഫീസിൽ നിന്നും 
ആവശ്യപ്പെടുന്ന അളവിലും മുറയ്ക്ക് മേൽ മണ്ണ് ഫാമിൽ 
പറ യുന്ന സ്ഥ ലത്ത് 

ചെല വിൽ 

ഇറക്കി 
തരേണ്ടതുമാണ് . ടെൻഡർ ഉറപ്പിക്കുന്നയാൾ നിരതദ്രവ്യമായി 
ഫാം സൂപ്രണ്ട് , ജില്ലാ കൃഷിത്തോട്ടം , കോഴാ എന്ന പേരിൽ 
കുറ വി ല ങ്ങാട് എസ് . ബി . ഐ . - ൽ മാറാവുന്ന 7 4,000 
( നാലായിരം രൂപ ) ഡിമാന്റ് ഡാഫ് റ്റ് അന്നേ ദിവസം 
സമർപ്പി ക്കേ ണ്ട താ ണ് . 31 -3 - 2 0 22 വര ടി നിരക്കിൽ 
മേൽമണ്ണ് നൽകുന്നതിന് കരാറുകാരൻ ബാദ്ധ്യസ്ഥനായിരിക്കും . 
ആവ ശ്യ മെ ങ്കിൽ കൂടു തൽ മേൽമണ്ണ് ഇതേ നിരക്കിൽ 
നൽകുന്നതിന് ബാദ്ധ്യസ്ഥനായിരിക്കും . കൂടുതൽ വിവരങ്ങൾക്ക് 
ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടുക . 

മറ്റെല്ലാ സർക്കാർ ക്വട്ടേഷൻ ടെൻഡർ നിബന്ധനകളും 
ഇതിനു ബാധകമായിരിക്കും . 


സ്വന്തം 


പൂരിപ്പിച്ച ടെൻഡർ ഫാം സൂപ്രണ്ട് , ജില്ലാ കൃഷിത്തോട്ടം , 
കോഴാ എന്ന പൂർണ്ണ മേൽവിലാസം എഴുതിയ ലക്കോട്ടിൽ 
അടക്കം ചെയ്ത് 16-8-2021 , 2.30 മണി വരെ സ്വീകരിക്കുന്നതാണ് . 
ടെൻഡർ ഫോമിന്റെ വില ? 800 ( നികുതി പുറമെ ) മീറ്റർ 
സ്ക്വയറിന് നികുതി ഉൾപ്പെടെയുള്ള വിലയാണ് ടെൻഡർ 
രേഖപ്പെടു ത്തേണ്ട ത് . ലക്കോട്ടിനു മുകളിൽ “ ഷഡ്നെറ്റ് 
ടെൻഡർ ' എന്ന് വ്യക്ത മായി എഴു തി യി രി ക്കേ ണ്ട തും 
അപേക്ഷകന്റെ പൂർണ്ണമേൽവിലാസം രേഖപ്പെടുത്തേണ്ടതുമാണ് . 
അന്നേ ദിവസം ഉച്ചക്ക് 3 മണിക്ക് ടെൻഡർ സമർപ്പിച്ചിട്ടുള്ള 
സന്നിഹിതരായിരിക്കുന്ന വ്യക്തികളുടെ സാന്നിദ്ധ്യത്തിൽ 
തുറന്നു പരി ശോ ധി ക്കു ന്നതും 

മല ധി കാ രി ക ളു ടെ 
അം ഗീ കാ ര ത്തിനു വിധ യ മ  ാ യി 

കൂ റ ഞ്ഞ തു ക 
രേഖപ്പെടുത്തിയിരിക്കുന്ന വ്യക്തിക്ക് താൽക്കാലികമായി 
ഉറപ്പിക്കു ന്ന തു മാ ണ് . നിര ത ദ വ്യ മായി ? 10,000 ഫാം 
ഒാഫീ സിൽ അ ട യ് ക്കേ ണ്ട താ ണ് . 

ടൻ ഡർ 
അംഗീ ക രിച്ച തായി ഫാം ഓഫീസിൽ നിന്നും വിവരം 
ലഭിച്ചാലുടൻ തന്നെ കരാറുകാരൻ ഈ ഓഫീസിൽ നിന്നും 
ആവശ്യപ്പെടുന്ന അളവിലും മുറയ്ക്ക് ഷേഡ്നെറ്റ് ഫാമിൽ 
പറ യുന്ന സ്ഥ ലത്ത് 

ചെചല വിൽ ഇറക്കി . 
തരേണ്ടതുമാണ് . ടെൻഡർ ഉറപ്പിക്കുന്നയാൾ നിരതദ്രവ്യമായി 
ഫാം സൂപ്രണ്ട് , ജില്ലാ കൃഷിത്തോട്ടം , കോഴാ എന്ന പേരിൽ 
കുറ വില ങ്ങാട് എസ് , ബി . ഐ . - ൽ മാറാവുന്ന ' 10,000 
( പതിനായിരം രൂപ ) ഡിമാന്റ് ഡാഫ്റ്റ് അന്നേ ദിവസം 
സമർപ്പി ക്കേ ണ്ട താ ണ് . 31 -3 - 2022 വര ടി നിര ക്കിൽ 
ഷേഡ്നെറ്റ് നൽകുന്നതിന് കരാറുകാരൻ ബാദ്ധ്യസ്ഥനായിരിക്കും . 
ആവ ശ്യ മെ ങ്കിൽ കൂടു തൽ ഷേഡ് നെറ്റ് ഇതേ നിരക്കിൽ 
നൽകുന്നതിന് ബാദ്ധ്യസ്ഥനായിരിക്കും . കൂടുതൽ വിവരങ്ങൾക്ക് 
ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടുക . 


സ്വന്ത 


( 7 ) 


നമ്പർ ബി -172 / 2021 , 


2021 ജൂലൈ 14 . 


2021-22 


ചുവടെ പ്രതിപാദിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി 

വർഷ ത്തിൽ കോഴായിലുള്ള കോട്ടയം ജില്ലാ 
കൃഷിത്തോട്ടത്തിൽ താഴെ പറയുന്ന രീതിയിൽ ഷേഡ്നെറ്റ് 
നൽകുന്നതിന് തയ്യാറുള്ള വ്യക്തികളിൽ സ്ഥാപനങ്ങളിൽ നിന്നും 
മുദ്രവച്ച ടെൻഡർ ക്ഷണിച്ചുകൊള്ളുന്നു . 

1. ഷേഡ്നെറ്റ് 50 % 
2. ഷേഡ്നെറ്റ് 70 % 
അടങ്കൽ തുക ? 4,00,000 . 


മറ്റെല്ലാ സർക്കാർ ക്വട്ടേഷൻ ടെൻഡർ നിബന്ധനകളും 
ഇതിനു ബാധകമായിരിക്കും . 


ജില്ലാ കൃഷിത്തോട്ടം , 
കോട്ടയം , 


( ഒപ്പ് ) 
ഫാം സൂപ്രണ്ട് . 


22 


Salim A. 


Digitally signed by Salim 
A 
Date : 2021.09.22 14:39:11 
+ 05'30 ' 


